Reg. No . രജി. നമ്പർ 
KL / TV ( N )/12 /12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


( 


GOVERNN 


- 
കേര 


കാർ 


ള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


17th April 2012 
2012 ഏപ്രിൽ 17 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


| 16 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


" 
നമ്പർ 


28th Chaithra 1934 
1934 ചൈതം 28 


PART III 
Commissionerate of Land Revenue 


KOLLAM DISTRICT 


വിജ്ഞാപനം 


- (1) 


നമ്പർ ഐ4- 17777 / 2012( 3). 

2012 മാർച്ച് 26. 
- 2011 - 12 സാമ്പത്തിക വർഷത്തിലെ കൊല്ലം ജില്ലയിലെ 
കൊല്ലം താലൂക്കിലെ വിവിധ വില്ലേജാഫീസുകളിലെ ഡെപ്യൂട്ടി 
കളക്ടർ (എൽ. ആർ.)- ന്റെ ജമാബന്തി പരിശോധനാ പരിപാടി 
പൊതുവായ അറിവിലേക്കായി പ്രസിദ്ധപ്പെടുത്തുന്നു. ഓരോ 
വില്ലേജ് ആഫീസിലേയും ജമാബന്തി പരിശോധന അതാത് 
ആ ഫീ സു ക ളുടെ പേരിന് നേരെ സൂചിപ്പിച്ചി രി ക്കുന്ന 
തീയതികളിൽ നടത്തുന്നതാണ്. 
ക്രമ വില്ലേജിന്റെ പേര് പരിശോധന നടത്തുന്ന 
നമ്പർ 

തീയതി. 
(1) 


1 പാരിപ്പള്ളി 

കല്ലുവാതുക്കൽ 
ചിറക്കര 
പൂതക്കുളം 
കോട്ടപ്പുറം 
പരവൂർ 

മീനാട് 
8 ആദിച്ചനല്ലൂർ 

മയ്യനാട് 
10 ഇരവിപുരം 


21-5 - 2012 മുതൽ 22- 5 - 2012 വരെ 
25 - 5- 2012 മുതൽ 26 -5 - 2012 വരെ 
30 - 5 - 2012 മുതൽ 31- 5 - 2012 വരെ 
- 4- 6 - 2012 മുതൽ 5 - 6- 2012 വരെ 
11- 6 - 2012 മുതൽ 12 -6 - 2012 വരെ 
15 - 6 - 2012 മുതൽ 16 - 6 - 2012 വരെ 
20 -6 - 2012 മുതൽ 21-6 - 2012 വരെ 
25 - 6 - 2012 മുതൽ 26 - 6 - 2012 വരെ 
29 - 6 - 2012 മുതൽ 30 -6 - 2012 വരെ 
- 2 - 7 - 2012 മുതൽ 3 - 7- 2012 വരെ 


14 അഞ്ചൽ 

- 6 - 8 - 2012 മുതൽ 7 - 8 -2012 വരെ 
കരവാളൂർ 

16 - 8 - 2012 മുതൽ 17 - 8 - 2012 വരെ 
വാളക്കോട് 24 - 8- 2012 മുതൽ 25 - 8- 2012 വരെ 
പുനലൂർ 

3 - 9 - 2012 മുതൽ 4 - 9 - 2012 വരെ 
-- പത്തനാപുരം 12 -9- 2012 മുതൽ 13- 9- 2012 വരെ 
19 പിടവൂർ 

17 -9 - 2012 മുതൽ 18 - 9- 2012 വരെ 
20 വിളക്കുടി 

24 - 9- 2012 മുതൽ 25 - 9 - 2012 വരെ 
21 തലവൂർ 

3- 10 - 2012 മുതൽ 4 - 10 - 2012 വരെ 
പട്ടാഴി വടക്കേക്കര 8 - 10 - 2012 മുതൽ 9 - 10 - 2012 വരെ 
പട്ടാഴി 

- 11- 10 - 2012 മുതൽ 12 - 10 - 2012 വരെ 


11 തഴുത്തല 
12 നെടുമ്പന 

- പള്ളിമൺ 
14 കൊറ്റങ്കര 
15 മുളവന 

കിഴക്കേ കല്ലട് 
മൺട്രോതുരുത്ത് 
പനയം 
പെരിനാട് 

ഇളമ്പള്ളൂർ 
21 കിളികൊല്ലൂർ 
22 മങ്ങാട് 

തൃക്കടവൂർ 
തൃക്കരുവ 
- ശക്തികുളങ്ങര 

തൃക്കോവിൽവട്ടം 
27 വടക്കേവിള 
28 മുണ്ടയ്ക്കൽ 
29 കൊല്ലം വെസ്റ്റ് 
30 കൊല്ലം ഈസ്റ്റ് 


- 6 - 7 - 2012 മുതൽ 7 - 7 - 2012 വരെ 

11 -7- 2012 മുതൽ 12 -7 - 2012 വരെ 
- 19- 7 - 2012 മുതൽ 20 - 7 - 2012 വരെ 
25 - 7 -5 - 2012 മുതൽ 26- 7 - 2012 വരെ 
30 - 7 - 2012 മുതൽ 31-7 - 2012 വരെ 
2 - 8 - 2012 മുതൽ 3 - 8- 2012 വരെ 

6 - 8 - 2012 മുതൽ 7 - 8 - 2012 വരെ 
- 8 - 8- 2012 മുതൽ 9 - 8 - 2012 വരെ 

13 - 8- 2012 മുതൽ 14 - 8 -2012 വരെ 
| 16 - 8- 2012 മുതൽ 17 - 8- 2012 വരെ 
20 -8 - 2012 മുതൽ 21- 8 - 2012 വരെ 
24 - 8- 2012 മുതൽ 25 - 8- 2012 വരെ 

3- 9-2012 മുതൽ 4- 9- 2012 വരെ 
- 10 - 9 - 2012 മുതൽ 11- 9- 2012 വരെ 
14 - 9 - 2012 മുതൽ 15 - 9 - 2012 വരെ 
19 -9 -2012 മുതൽ 20- 9- 2012 വരെ 
24- 9-2012 മുതൽ 25- 9- 2012 വരെ 
26 - 9- 2012 മുതൽ 27 -9 - 2012 വരെ 
- 5- 10 - 2012 മുതൽ 6- 10 - 2012 വരെ 

8 - 10 - 2012 മുതൽ 9 - 10 - 2012 വരെ 


(3 ) 


നമ്പർ ഐ4- 17777 / 2012 ( 5) 

2012 മാർച്ച് 26. 
2011 - 12 സാമ്പത്തിക വർഷത്തിലെ കൊല്ലം ജില്ലയിൽ 
കരുനാഗപ്പള്ളി താലൂക്കിലെ വിവിധ വില്ലേജാഫീസുകളിലെ 
റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ ജമാബന്തി പരിശോധനാ 
പരിപാടി പൊതുവായ അറിവിലേക്കായി പ്രസിദ്ധപ്പെടുത്തുന്നു. 
ഓരോ വില്ലേജ് ആഫീസിലേയും ജമാബന്തി പരിശോധന 
അതാത് ആഫീസുകളുടെ പേരിന് നേരെ സൂചിപ്പിച്ചിരിക്കുന്ന 
തീയതികളിൽ നടത്തുന്നതാണ്. 


ക്രമ 
നമ്പർ 


വില്ലേജിന്റെ പേര് 


പരി ശോ ധ ന നട ത്തുന്ന 

തീയതി 


- (2) 


നമ്പർ ഐ4- 17777 / 2012 ( 4). 


2012 മാർച്ച് 26. 


2011 - 12 സാമ്പത്തിക വർഷത്തിലെ കൊല്ലം ജില്ലയിൽ 
പത്തനാപുരം താലൂക്കിലെ വിവിധ വില്ലേജാഫീസുകളിലെ 
ഡെപ്യൂട്ടി കളക്ടർ ( ജനറൽ) - ന്റെ ജമാബന്തി പരിശോധനാ 
പരിപാടി പൊതുവായ അറിവിലേക്കായി പ്രസിദ്ധപ്പെടുത്തുന്നു. 
ഓരോ വില്ലേജ് ആഫീസിലേയും ജമാബന്തി പരിശോധന 
അതാത് ആഫീസുകളുടെ പേരിന് നേരെ സൂചിപ്പിച്ചിരിക്കുന്ന 
തീയതികളിൽ നടത്തുന്നതാണ്. 


1 ആലപ്പാട് 

- 17 - 5 - 2012 മുതൽ 18 - 5 - 2012 വരെ 
2 അയണിവേലിക്കുളങ്ങര 23 - 5 - 2012 മുതൽ 24- 5 - 2012 വരെ 
3 കരുനാഗപ്പള്ളി - 30 - 5 - 2012 മുതൽ 31- 5 -2012 വരെ 
4 ആദിനാട് 

- 1 - 6 - 2012 മുതൽ 2 - 6- 2012 വരെ 
5 കുലശേഖരപുരം | 11-6 - 2012 മുതൽ 12 -6 - 2012 വരെ 
6 ക്ലാപ്പന 

20 - 6 - 2012 മുതൽ 21-6 - 2012 വരെ 
7 ഓച്ചിറ 

- 2 -7 - 2012 മുതൽ 3 - 7- 2012 വരെ 
8 പാവുമ്പ 

11 - 7 - 2012 മുതൽ 12 - 7- 2012 വരെ 
9 തഴവ 

30 -7 - 2012 മുതൽ 31-7 - 2012 വരെ 
10 തൊടിയൂർ 

- 3- 8 - 2012 മുതൽ 4 - 8- 2012 വരെ 
11 കല്ലേലിഭാഗം 13 - 8- 2012 മുതൽ 14 - 8- 2012 വരെ 
12 വടക്കുംതല 

20 -8 - 2012 മുതൽ 21-8 - 2012 വരെ 
13 പന്മന 

10 - 9 - 2012 മുതൽ 11- 9 - 2012 വരെ 
14 തേവലക്കര 

14- 9 - 2012 മുതൽ 15 - 9- 2012 വരെ 
15 ചവറ 

26 - 9- 2012 മുതൽ 27 - 9- 2012 വരെ 
16 തെക്കുംഭാഗം - 5- 10 - 2012 മുതൽ 6 - 10 - 2012 വരെ 
17 നീണ്ടകര 

10 - 10 - 2012 മുതൽ 11 - 10 - 2012 വരെ 


ക്രമ വില്ലേജിന്റെ പേര് 
നമ്പർ 


പരി ശോ ധ ന നട ത്തുന്ന 

തീയതി 


( 4 ) 


1 ആയിരനല്ലൂർ 
2 ചണ്ണപ്പേട്ട 
3 അലയമൺ 

ഏരൂർ 
തിങ്കൾകരിക്കം 
കുളത്തൂപ്പുഴ 

ആര്യങ്കാവ് 
8 തെന്മല 
- ഇടമൺ 
- പുന്നല 

പിറവന്തൂർ 
12 അറയ്ക്കൽ 
13 ഇടമുളയ്ക്കൽ 


15 -5 - 2012 മുതൽ 16 - 5- 2012 വരെ 
21- 5- 2012 മുതൽ 22 - 5- 2012 വരെ 
25 - 5- 2012 മുതൽ 26 - 5- 2012 വരെ 
30 -5- 2012 മുതൽ 31- 5- 2012 വരെ 
- 6 -6 - 2012 മുതൽ 7 - 6 -2012 വരെ 
13 -6 - 2012 മുതൽ 14 - 6- 2012 വരെ 
22 - 6- 2012 മുതൽ 23 - 6- 2012 വരെ 
29 - 6- 2012 മുതൽ 30 - 6- 2012 വരെ 

4- 7- 2012 മുതൽ 5-7 -2012 വരെ 
- 9 - 7- 2012 മുതൽ 10 - 7 -2012 വരെ 
16 -7 - 2012 മുതൽ 17 - 7- 2012 വരെ 
23 - 7- 2012 മുതൽ 24 -7 - 2012 വരെ 
- 2 - 8- 2012 മുതൽ 3 - 8 -2012 വരെ 


നമ്പർ ഐ4- 17777 / 2012( 6) 

2012 മാർച്ച് 26 . 
2011 - 12 സാമ്പത്തിക വർഷത്തിലെ കൊല്ലം ജില്ലയിൽ 
കുന്നത്തൂർ താലൂക്കിലെ വിവിധ വില്ലേജാഫീസുകളിലെ 

കൊല്ലം ജില്ലാ കളക്ടറുടെ ജമാ ബന്തി പരി ശോ ധനാ 
പരിപാടി പൊതുവായ അറിവിലേക്കായി പ്രസിദ്ധപ്പെടുത്തുന്നു. 
ഓരോ വില്ലേജ് ആഫീസിലേയും ജമാബന്തി പരിശോധന 
അതാത് ആഫീസുകളുടെ പേരിന് നേരെ സൂചിപ്പിച്ചിരിക്കുന്ന 
തീയതികളിൽ നടത്തുന്നതാണ്. 


ലേലപ്പരസ്യം 


- ( 1) 


ക്രമ വില്ലേജിന്റെ പേര് പരി ശോ ധ ന നട ത്തു ന്ന 
നമ്പർ 

- തീയതി 
- 1 പടിഞ്ഞാറെ കല്ലട 28 - 5 - 2012 മുതൽ 29 -5 - 2012 വരെ 
2 ശാസ്താംകോട്ട 18- 6- 2012 മുതൽ 19- 6- 2012 വരെ 
3 കുന്നത്തൂർ 27 -6 - 2012 മുതൽ 28- 6 - 2012 വരെ 

പോരുവഴി - 27 - 7 -2012 മുതൽ 28 - 7 -2012 വരെ 
5 മൈനാഗപ്പള്ളി - 8- 8- 2012 മുതൽ 9 - 8- 2012 വരെ 
6 ശൂരനാട് തെക്ക് 22 -8- 2012 മുതൽ 23 -8 - 2012 വരെ 
| 7 ശൂരനാട് വടക്ക് 5 -9 -2012 മുതൽ 6-9 -2012 വരെ 


നമ്പർ ഐ4- 17777 / 2012 (7 ) 

2012 മാർച്ച് 26. 
- 2011- 12 സാമ്പത്തിക വർഷത്തിലെ കൊല്ലം ജില്ലയിൽ 
കൊട്ടാരക്കര താലൂക്കിലെ വിവിധ വില്ലേജാഫീസുകളിലെ 
ഡെപ്യൂട്ടി കളക്ടർ( ആർ. ആർ.) - ന്റെ ജമാബന്തി പരിശോധനാ 
പരിപാടി പൊതുവായ അറിവിലേക്കായി പ്രസിദ്ധപ്പെടുത്തുന്നു. 
ഓരോ വില്ലേജ് ആഫീസിലേയും ജമാബന്തി പരിശോധന 
അതാത് ആഫീസുകളുടെ പേരിന് നേരെ സൂചിപ്പിച്ചിരിക്കുന്ന 
തീയതികളിൽ നടത്തുന്നതാണ്. 
ക്രമ വില്ലേജിന്റെ പേര് പരിശോധന നടത്തുന്ന 
നമ്പർ 

തീയതി. 


നമ്പർ എൽ6- 11638 / 2012 . 

2012 മാർച്ച് 14 . 
- കൊല്ലം താലൂക്കിൽ നെടുമ്പന വില്ലേജിൽ ബ്ലോക്ക് 
നമ്പർ 19 - ൽ റീസർവെ 268 /4- ൽപ്പെട്ട കാവു പുറമ്പോക്ക് 
ഭൂ മിയിൽ നിന്നിരുന്ന 230 സെ . മീറ്റർ ചുറ്റു വണ്ണമുള്ള 
മഞ്ഞപുന്നമരം 10 - 5 - 2012 -ാം തീയതി രാവിലെ 11 മണിക്ക് 

നെടുമ്പന വില്ലേജ് ഓഫീസിൽ വച്ച് പരസ്യമായി ലേലം 
നടത്തുന്നതിന് കൊല്ലം തഹശീൽദാരെ ചുമതലപ്പെടുത്തി 
യിരിക്കുന്നു. ടി ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
നിശ്ചിത സ്ഥലത്തും സമയത്തും എത്തിച്ചേർന്ന് ആവശ്യമായ 
നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളികേൾക്കുന്ന 
ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തു 
ന്നതായിരിക്കും. ലേലം വിളികേൾക്കുന്ന ആൾഅപ്പോൾ തന്നെ 
ലേല തുകയും നിയമാനുസൃതമുള്ള വിൽപ്പന നികുതിയും 
ലേലത്തുകയുടെ (മരത്തിന്റെ വില + വില്പന നികുതിയുടെ) 
5 % വന വികസന നികുതിയായും ലേല ഉദ്യോഗസ്ഥനെ 
ഏൽപ്പിച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തി 
ക്കൊണ്ടുള്ള ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ടിയാൻ സ്വന്തം 
ചെലവിൽ ലേല വസ്തനീക്കംചെയ്യേണ്ടതുമാണ്. ഏതെങ്കിലും 
കാരണവശാൽ മേൽ നിശ്ചയിച്ച തീയതിയിൽ വിജയകരമായി 
ലേലം നടത്തുവാൻ സാധിക്കാതെ വരുന്നപക്ഷം അനുയോജ്യമായ 
മറ്റൊരു ദിവസം കൊല്ലം തഹശീൽദാർക്ക് നിശ്ചയിക്കാവുന്നതും 
ടി തീയതിയിൽ പുനർലേലം നടത്താവുന്നതുമാണ്. ലേലം 
അംഗീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും കൊല്ലം 
ജില്ലാകളക്ടർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കും. സാധാരണ 
സർക്കാർ ലേല ങ്ങൾക്കുള്ള എല്ലാ നിബ ന്ധ ന കളും ഈ 
ലേലത്തിനും ബാധകമായിരിക്കും. 


- പട്ടിക 
ഇനം പുന്ന 
ചുറ്റുവണ്ണം 230 സെ . മീ . 
മതിപ്പുവില - - 25, 062 


(2) 


എഴുകോൺ 17 - 5 - 2012 മുതൽ 18 - 5 - 2012 വരെ 
പവിത്രേശ്വരം 23 -5 - 2012 മുതൽ 24 - 5- 2012 വരെ 
നെടുവത്തൂർ 28 - 5 - 2012 മുതൽ 29 - 5 - 2012 വരെ 
കൊട്ടാരക്കര 1 -6 - 2012 മുതൽ 2 - 6 - 2012 വരെ 
കുളക്കട 

4 -6 - 2012 മുതൽ 5- 6 - 2012 വരെ 
മെലം 

| 11-6 - 2012 മുതൽ 12 - 6- 2012 വരെ 
പുത്തൂർ 

15 - 6 - 2012 മുതൽ 16 - 6 - 2012 വരെ 
കലയപുരം 18 - 6- 2012 മുതൽ 19 - 6- 2012 വരെ 
കരീപ്ര 

20 - 6- 2012 മുതൽ 21- 6- 2012 വരെ 
പൂയപ്പള്ളി 25- 6 - 2012 മുതൽ 26- 6 - 2012 വരെ 
വെളിയം 

27 -6 - 2012 മുതൽ 28 - 6 - 2012 വരെ 
ഓടനാവട്ടം 

2 -7 - 2012 മുതൽ 3 - 7 - 2012 വരെ 
ഉമ്മന്നൂർ 

6 -7 - 2012 മുതൽ 7 -7 - 2012 വരെ 
മേലില 

| 11-7 - 2012 മുതൽ 12 - 7 -2012 വരെ 
വെട്ടിക്കവല 19 - 7 -2012 മുതൽ 20 - 7 -2012 വരെ 
വാളകം 

25- 7 -2012 മുതൽ 26 -7 - 2012 വരെ 
ചക്കുവരയ്ക്കൽ | 27 - 7 -2012 മുതൽ 28 - 7 -2012 വരെ 
ചിതറ 

30 - 7 - 2012 മുതൽ 31-7 - 2012 വരെ 
മാങ്കോട് 

3 - 8 - 2012 മുതൽ 4 - 8 - 2012 വരെ 
ഇട്ടിവ 

13 - 8- 2012 മുതൽ 14 - 8 - 2012 വരെ 
ചടയമംഗലം 20 - 8 - 2012 മുതൽ 21 - 8 - 2012 വരെ 

കോട്ടുക്കൽ 10 - 9 - 2012 മുതൽ 11- 9 - 2012 വരെ 
കടയ്ക്കൽ 14 - 9- 2012 മുതൽ 15 - 9- 2012 വരെ 
കുമ്മിൾ 

19 - 9 - 2012 മുതൽ 20 - 9- 2012 വരെ 
വെളിനല്ലൂർ | 26 - 9 -2012 മുതൽ 27 - 9- 2012 വരെ 
ഇളമാട് 

- 5 - 10 - 2012 മുതൽ 6 - 10 - 2012 വരെ 
നിലമേൽ - 10 - 10 - 2012 മുതൽ 11- 10 - 2012 വരെ 


നമ്പർ എൽ6- 4155/ 2012. 

2012 മാർച്ച് 14. 
-- കൊല്ലം താലൂക്കിൽ ആദിച്ചനല്ലൂർ വില്ലേജിൽ റീസർവ്വ 
ബ്ലോക്ക് നമ്പർ 28 - ൽ സർവേ 410 / 4 / 2 - ൽപ്പെട്ട 84 ആർ സ് 
വസ്തുവിൽ നിൽക്കുന്ന 102 സെ . മീ ., 96 സെ . മീ., 82 സെ . മീ ., 
10സെ. മീ ., 85 സെ . മീ . എന്നീ ചുറ്റുവണ്ണമുള്ള മരങ്ങൾ 
10 - 5 - 2012 -ാം തീയതി രാവിലെ 11 മണിക്ക് ആദിച്ചനല്ലൂർ 
വില്ലേജ് ഓഫീസിൽ വച്ച് പരസ്യമായി ലേലം നടത്തുന്നതിന് 
കൊല്ലം തഹശീൽദാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു . ടി 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത 
സ്ഥലത്തും സമയത്തും എത്തിച്ചേർ ന്ന് ആവശ്യമായ 
നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളികേൾക്കുന്ന 
ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. ലേലം വിളികേൾക്കുന്ന ആൾ 
അ പ്പോൾ തന്നെ ലേല തുകയും നിയമാനുസൃതമുള്ള 
വിൽപ്പന നികുതിയും ലേലത്തുകയുടെ (മരത്തിന്റെ വില + 
വില്പന നികുതിയുടെ) 5 % വന വികസന നികുതിയായും 
ലേ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ച് രസീത് വാങ്ങേണ്ടതാണ്. 
ലേം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ലഭിക്കുന്ന 
മുറയ്ക്ക് ടിയാൻ സ്വന്തം ചെലവിൽ ടി മരം മുറിച്ച് നീക്കം 


27 


ജില്ലാ കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


ചെയ്യേണ്ടതുമാണ്. ഏതെങ്കിലും കാരണവശാൽ മേൽ 
നിശ്ചയിച്ച തീയതിയിൽ വിജയകരമായി ലേലം നടത്തുവാൻ 
സാധിക്കാതെവരുന്നപക്ഷം അനുയോജ്യമായ മറ്റൊരു ദിവസം 
കൊല്ലം തഹശീൽദാർക്ക് നിശ്ചയിക്കാവുന്നതും ടി തീയതിയിൽ 
പുനർലേലം നടത്താവുന്നതുമാണ്. ലേലം അംഗീകരിക്കു 
ന്നതിനും നിരാകരിക്കുന്നതിനും കൊല്ലം ജില്ലാകളക്ടർക്ക് 
പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കും. സാധാരണ സർക്കാർ 
ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും 
ബാധകമായിരിക്കും. 

പട്ടിക 


ഇനം 


ചുറ്റുവണ്ണം 


നീളം 


മതിപ്പ് വില 


5 , 117 


മാഞ്ചിയം 
മാഞ്ചിയം 
മാഞ്ചിയം 


102 
96 
86 
110 
85 


സെ . മീ . 
സെ . മീ . 
സെ . മീ . 
സെ . മീ . 
സെ . മീ . 


0. 434 
0.322 
0 .109 
0. 552 
0.218 


സെ . മീ . 
സെ . മീ . 
സെ . മീ . 
സെ . മീ . 
സെ . മീ. 


3,817 
294 


നമ്പർ എൽ6 - 4160/ 2012 . 

2012 മാർച്ച് 14 . 
- കൊല്ലം താലൂക്കിൽ കല്ലുവാതുക്കൽവില്ലേജിൽ റീസർവ്വ 
ബ്ലോക്ക് നമ്പർ 38 - ൽ സർവ്വേ 99- ൽ പ്പെട്ട പുറമ്പോക്ക് 
ഭൂമിയിൽ നിൽക്കുന്ന 429 സെ . മീ . ചുറ്റുവണ്ണമുള്ള പാലമരം 
9- 5 - 2012 -ാം തീയതി രാവിലെ 3 മണിയ്ക്ക് കല്ലുവാതുക്കൽ 
വില്ലേജ് ഓഫീസിൽ വച്ച് പരസ്യമായി ലേലം നടത്തുന്നതിന് 
കൊല്ലം തഹശീൽദാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു . ടി 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത 
സ്ഥലത്തും സമയത്തുംഎത്തിച്ചേർന്ന് ആവശ്യമായ നിരതദ്രവ്യം 
കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ലേലത്തിൽ 
ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളി കേൾക്കുന്ന ആളിന്റെ 
പേരിൽ ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. 
ലേലം വിളികേൾക്കുന്ന ആൾ അപ്പോൾ തന്നെ ലേല തുകയും 
നിയമാനുസൃതമുള്ള വിൽപ്പന നികുതിയും ലേലത്തുകയുടെ 
( മരത്തിന്റെ വില + വില്പന നികുതിയുടെ) 5 % വന വികസന 
നികുതിയായും ലേല ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ച് രസീത് 
വാങ്ങേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് 
ലഭിക്കുന്ന മുറയ്ക്ക് ടിയാൻ സ്വന്തം ചെലവിൽ ടി മരം മുറിച്ച് 
നീക്കം ചെയ്യേണ്ടതുമാണ്. ഏതെങ്കിലും കാരണവശാൽ മേൽ 
നിശ്ചയിച്ച തീയതിയിൽ വിജയകരമായി ലേലം നടത്തുവാൻ 
സാധിക്കാതെവരുന്നപക്ഷം അനുയോജ്യമായ മറ്റൊരു ദിവസം 
കൊല്ലം തഹശീൽദാർക്ക് നിശ്ചയിക്കാവുന്നതും ടി തീയതിയിൽ 
പുനർലേലം നടത്താവുന്നതുമാണ്. ലേലം അംഗീകരിക്കുന്നതിനും 
നിരാകരിക്കുന്നതിനും കൊല്ലം ജില്ലാ കളക്ടർക്ക്പൂർണ്ണ അധികാരം 
ഉണ്ടായിരിക്കും. സാധാരണ സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ 
നിബന്ധനകളും ടി ലേലത്തിനും ബാധകമായിരിക്കും. 


ബദാം 


404 


പ്ലാവ് 


1,996 


നമ്പർഎൽ6 - 13262 / 2012. 


2012 മാർച്ച് 14 . 


പട്ടിക 


ഇനം - പാലമരം 


ചുറ്റുവണ്ണം- 429 സെ . മീ . 
മതിപ്പുവില - 27,800 


- ( 5) 


- കൊല്ലം താലൂക്കിൽ പൂതക്കുളം വില്ലേജിൽ റീസർവ്വ 
ബ്ലോക്ക് നമ്പർ 36 - ൽ സർവ്വേ 317 / 13 - ൽപ്പെട്ട 04. 40 ആർസ് 
വസ്തു വിൽ നിൽക്കുന്ന 165 സെ . മീ . ചുറ്റു വണ്ണമുള്ള 
മഹാഗണി മരം 14 - 5 - 2012 -ാം തീയതി രാവിലെ 11 മണിക്ക് 
പൂതക്കുളം വില്ലേജ് ഓഫീസിൽ വച്ച് പരസ്യമായി ലേലം 
നടത്തുന്നതിന് കൊല്ലം തഹശീൽദാരെചുമതലപ്പെടുത്തിയിരിക്കുന്നു. 
ടി ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത 
സ്ഥലത്തും സമയത്തുംഎത്തിച്ചേർന്ന് ആവശ്യമായ നിരതദ്രവ്യം 
കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ലേലത്തിൽ 
ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളി കേൾക്കുന്ന ആളിന്റെ 
പേരിൽ ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. 
ലേലം വിളികേൾക്കുന്ന ആൾ അപ്പോൾ തന്നെ ലേല തുകയും 
നിയമാനുസൃതമുള്ള വിൽപ്പന നികുതിയും ലേലത്തുകയുടെ 
(മരത്തിന്റെ വില + വില്പന നികുതിയുടെ) 5 % വന വികസന 
നികുതിയായും ലേല ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ച് രസീത് 
വാങ്ങേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് 
ലഭിക്കുന്നമുറയ്ക്ക് ടിയാൻ സ്വന്തം ചെലവിൽ ടി മരം മുറിച്ച് 
നീക്കം ചെയ്യേണ്ടതുമാണ്. ഏതെങ്കിലും കാരണവശാൽ മേൽ 
നിശ്ചയിച്ച തീയതിയിൽ വിജയകരമായി ലേലം നടത്തുവാൻ 
സാധിക്കാതെവരുന്നപക്ഷം അനുയോജ്യമായ മറ്റൊരു ദിവസം 
കൊല്ലം തഹശീൽദാർക്ക് നിശ്ചയിക്കാവുന്നതും ടി തീയതിയിൽ 
പുനർലേലം നടത്താവുന്നതുമാണ്. ലേലം അംഗീകരിക്കുന്നതിനും 
നിരാകരിക്കുന്നതിനും കൊല്ലം ജില്ലാ കളക്ടർക്ക്പൂർണ്ണ അധികാരം 
ഉണ്ടായിരിക്കും. സാധാരണ സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ 
നിബന്ധനകളും ടി ലേലത്തിനും ബാധകമായിരിക്കും. 


നമ്പർഎൽ1- 2734 / 2012. 


2012 മാർച്ച് 4. 


പത്തനാപുരം താലൂക്കിൽ തെന്മല വില്ലേജിൽ സർവ്വ 
നമ്പർ 872 /1/ 100 / 2 - ൽപ്പെട്ടതും നാളത് ശ്യാംലാൽ, വിജയവിലാസം, 
ഉറ്റകുന്ന് എന്നയാളുടെ കൈവശത്തിലും ഉടമസ്ഥതയിലുമുള്ള 
സ്ഥലത്ത്നിന്നിരുന്ന ഒരു തേക്ക്മരം മുറിച്ച്എട്ട്കഷണങ്ങളാക്കി 
ബന്തവസ്സിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ്. ടി തടി കഷണങ്ങൾ 
2012 -ാം ആണ്ട്ഏപ്രിൽ മാസം 19 -ാം തീയതി പകൽ 11 മണിക്ക് 
തെന്മല വില്ലേജാഫീസിൽ വച്ച് പരസ്യമായി ലേലം ചെയ്യുന്നതിന് 
പത്തനാപുരം തഹശീൽദാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. 

ടി ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
നിശ്ചിത സ്ഥലത്തും സമയത്തും എത്തിച്ചേർന്ന് ആവശ്യമായ 
നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളികേൾക്കുന്ന 
ആളിന്റെ പേരിൽ ലേല നടപടി സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. 
ലേലം വിളികേൾക്കുന്ന ആൾ അപ്പോൾ തന്നെ ലേലത്തുകയും 
നിയമാനുസൃത വിൽപ്പന നികുതിയും ലേല ഉദ്യോഗസ്ഥനെ 
ഏൽപ്പിച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തി 
ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ടിയാൻ സ്വന്തം ചെലവിൽ ടി 
തടിക്കഷണങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. ഏതെങ്കിലും 
കാരണത്താൽ മേൽ നിശ്ചയിച്ച തീയതിയിൽ ലേലം നടത്തുവാൻ 


പട്ടിക 


ഇനം - മഹാഗണി 
ചുറ്റുവണ്ണം - 165 സെ . മീ . 
നീളം 1,062 സെ . മീ . 
മതിപ്പുവില - 26,026 


സാധിച്ചില്ലെങ്കിൽ അനുയോജ്യമായ മറ്റൊരു ദിവസം 
പത്തനാപുരം തഹശീൽദാർക്ക് നിശ്ചയിക്കാവുന്നതും ലേലം 
ടി തീയതിയിൽ പുനർ ലേലം നടത്താവുന്നതുമാണ്. 

ലേലം അംഗീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും 
കൊല്ലം ജില്ലാ കളക്ടർക്ക് അധികാരം ഉണ്ടായിരിക്കും. 
സാധാരണ സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും 
ഈ ലേലത്തിനും ബാധകമായിരിക്കും. 


കളക്ടറേറ്റ്, 
കൊല്ലം. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


ലേലപ്പരസ്യം 
നമ്പർ ഡി - 2364/ 2012 . 

2012 മാർച്ച് 21. 
പത്തനാപുരം താലൂക്കിൽ പിറവന്തൂർ വില്ലേജിൽ സർവ്വ 
195 / 128 - ൽപ്പെട്ട സർക്കാർ പുറമ്പോക്കിൽനിന്നും മുറിച്ചു 
മാറ്റിയതും വില്ലേജാഫീസർ കസ്റ്റഡിയിൽ എടുത്ത് സൂക്ഷിച്ച് 
വരുന്നതുമായ 1.4 മീറ്റർ x 5 മീറ്റർ, 1. 5 മീറ്റർ X 5 മീറ്റർ, 
95 സെ . മീ . x 6 മീറ്റർ അളവോടുകൂടിയതുമായ മരുതി 
തടികളുടെ ലേലം 21- 5 - 2012 -ാം തീയതി രാവിലെ 11 മണിക്ക് 
( അവധി ദിവസമായാൽ തൊട്ടടുത്ത ദിവസം) പരസ്യമായി ലേലം 
ചെയ്യുന്നതാണ്. ലേലത്തിൽപങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
മതിയായ നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽപങ്കെടുക്കേണ്ടതും, 
ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്നയാളുടെ പേരിൽ 
ലേലം താൽക്കാലികമായി ഉറപ്പിക്കുകയും, നിരതദ്രവ്യം 
കഴിച്ചുള്ള ലേലത്തുകയും നിയമാനുസൃത നികുതിയും 
അപ്പോൾതന്നെ ഒടുക്കേണ്ടതും ലേലം സ്ഥിരീകരിച്ചുകൊണ്ട് 
ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ലേലംകൊണ്ടയാൾ സ്വന്തം 
ചെലവിൽ ലേല സാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. 
സാധാരണ സർക്കാർ ലേലങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ 
നിബന്ധനകളും ഈ ലേലത്തിലും ബാധകമായിരിക്കുന്നതാണ്. 
ടി ലേലത്ത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ 
പത്തനാപുരം താലൂക്കാഫീസിൽനിന്നും അറിയാവുന്നതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
കൊല്ലം. 

- റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


